MO 


Reg. No. 021. mmib 
KL /TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


RAS 


GOVER 


കര 


0 


e much 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


12th April 2011 
2011 2010BB 12 
22nd Chaithra 1933 
1933 060100 22 


No. 
നമ്പർ 


queijo 56 


തിരുവനന്തപുരം, ചൊവ 


PART III 


Co -operative Department 


REGISTRATION CERTIFICATE 


4 . Liability — Limited . 


5 . Area of Operation - Pathanapuram , Kottarakkara , 

Kollam , Karunagappally Taluk of Kollam Revenue 
District 


No. 0 -2795 /2010 . 

16th March 2011. 
I do hereby certify that in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
Karavalur Labour Contract Co- operative Society Ltd . 
No. Q . 1503 in Pathanapuram Taluk, Kollam District is 
registered by me today as a Co -operative Society under 
the said Act, on the basis of limited Liability and that the 
bye-laws of the undermentioned society is also hereby 
registered under the said Section . 


6 . Main Object — To create employment for the 

members 


7. 


Type — Labour Contract Society Rule 15(9) of Kerala 

Co - operative Society Act, 1969 


Categorical Statement 


1. Name and No. of the Society — Karavaloor Labour 

Contract Co -operative Society Ltd. No . Q - 1503 


8. Authorised share capital — 12 ,25 ,000 (" Twelve 

lakhs Twenty Five thousand only ) 
9. Maximum borrowing power — 20 times of paid up 

Share Capital and Reserve Fund. 


2 . Date of Registration — 16 -3 -2011. 


3. Address — Karavaloor Labour Contract Co- operative 

Society Ltd . No . Q 1503, Karavaloor P. O ., 
Kollam . 


Office of the Joint Registrar 
(General), Kollam . 


(Sd .) 
Joint Registrar (General). 


12th APRIL 2011] 


CO -OPERATIVE DEPARTMENT 


എറണാകുളം ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ എച്ച്. എം ./ 8348/ 09/ കെ . ഡിസ്( 2). 


2011 മാർച്ച് 16. 


പരാമർശം: - 1. കുന്നത്തുനാട് അസി. രജിസ്ട്രാർ (ജനറൽ) ഓഫീസിലെ കൂവപ്പടി യൂണിറ്റ് ഇൻസ്പെക്ടർ 30-5-2009- ൽ 

- സമർപ്പിച്ച സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട്. 


2. കുന്നത്തുനാട് അസി. രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 2 - 7 - 2009 - ലെ കെ .ഒ629 / 08 നമ്പർ കത്ത്. 


3. ഈ ആഫീസിലെ 14- 9 - 2009 - ലെ ഇതേ നമ്പർ കത്ത്. 


ഇ 999 -ാം നമ്പർ വടവുകോട് ബ്ലോക്ക് ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം വർഷങ്ങളായി പ്രവർത്തനരഹിതവും 
നിയമാനുസൃതവുമായ ഒരു ഭരണ സമിതി ഇല്ല എന്നും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം കുന്നത്തുനാട് അസിസുന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ കൂവപ്പടി യൂണിറ്റ് 
ഇൻസ്പെക്ടർ അന്വേഷണം നടത്തുകയും മേൽ പരാമർശം (1) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 


ടി റിപ്പോർട്ട് പ്രകാരം 13 - 7-1999 - ൽ രജിസ്റ്റർ ചെയ്ത് 9-8 - 1999- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ടി സംഘം, സംഘം 
നിയമാവലി പ്രകാരമുള്ള യാതൊരു പ്രവർത്തനവും നാളിതുവരെ നടത്തിയിട്ടില്ല . നിലവിൽ സംഘത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 
ഭരണസമിതി ഇല്ലാത്തതാകുന്നു . സംഘത്തിന്റെ പ്രാഥമിക പൊതുയോഗം കൂടിയതിനുശേഷം നാളിതുവരെ പൊതുയോഗങ്ങൾ 
കൂടിയിട്ടില്ലാത്തതാകുന്നു . സംഘത്തിന് സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്തതും, സർക്കിൾ സഹകരണ യൂണിയനിൽ 
അഫിലിയേഷൻ നടത്തിയിട്ടില്ലാത്തതുമാകുന്നു . 

സംഘത്തിന്റെ 2006 - 07 വരെയുള്ള ആഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻപ്രകാരം - 5000 അടച്ചുതീർത്ത മൂലധനവും 
- 2,020.50 സംഘത്തിന് കിട്ടേണ്ടതും, - 2,246 സംഘത്തിൽനിന്നും കൊടുക്കേണ്ടതുമാണ്. - 4,450- ന്റെ പ്രവർത്തനമൂലധനമുള്ള ടി 
സംഘത്തിന്റെ അറ്റനഷ്ടം - 5419 .50 . 


- സംഘം പ്രവർത്തനം, സാമ്പത്തിക സ്ഥിതി എന്നിവ പരിശോധിച്ചതിൽ പേരിനു മാത്രം പ്രവർത്തിക്കുന്ന ടി സംഘം 
പുനരുദ്ധരിക്കുന്നതിന് സാധ്യത ഇല്ലാത്തതിനാലും, സംഘാംഗങ്ങൾക്കും തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരു താൽപ്പര്യവും 
ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിനാലും ഇ 999 -ാം നമ്പർ വടവുകോട് ബ്ലോക്ക് ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം സമാപീക 
രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശ കുന്നത്തുനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) മേൽ പരാമർശം (2) പ്രകാരം മേൽനടപടികൾക്കായി ഈ ഓഫീസിൽ സമർപ്പിച്ചിരിക്കുന്നു . 


- ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തെ സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് 
ലിക്വിഡേറ്ററെ നിയമിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപംഉണ്ടെങ്കിൽ ആയത് രേഖാമൂലം ബോധിപ്പിക്കുന്നതിന് 
10 ദിവസത്തെ കാലാവധി നിശ്ചയിച്ചും, പ്രസ്തുത തീയതിയ്ക്കകംഅപ്രകാരം ആക്ഷേപം ലഭിക്കാത്ത പക്ഷം ഈ വിഷയത്തിൽ 
യാതൊന്നും ബോധിപ്പിയ്ക്കുവാനില്ല എന്ന നിഗമനത്തിൽ സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്ന് കാണിച്ചു . 
കൊണ്ടും മേൽ പരാമർശം (3) പ്രകാരം എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ മാനേജറിന് കത്തയയ്ക്കുകയുണ്ടായി. 
എന്നാൽ നിശ്ചിത സമയത്തിനകം ജില്ലാ സഹകരണ ബാങ്കിൽനിന്നും അഭിപ്രായം ലഭിക്കുകയുണ്ടായില്ല . മേൽ സാഹചര്യത്തിൽ 
താഴെ പറയുംപ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഇ 999 -ാം നമ്പർ വടവുകോട് ബ്ലോക്ക് ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘം ക്ലിപ്തം, കേരള സഹകരണ നിയമം 
വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിനും, സമാപ്തീകരണ നടപടികൾക്കായി വകുപ്പ് 72(1) പ്രകാരം കുന്നത്തുനാട്, അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ കൂവപ്പടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചും ഇതിനാൽ ഉത്തരവാകുന്നു. 


ലിക്വിഡേറ്റർ ചുമതല ഏറ്റെടുത്ത വിവരം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, എറണാകുളം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


